) - 


നിക്കൊലായ് 
ബാഗ്ദാനാവ് 


ലെനിൻ പുഞ്ചിരി 


നിക്കൊലായ് 
ബാഗ്ദാനൊവ് 


1ീപാഞ്ചക്കാട്ടു സുബ്രമണ്യം 

സ്മാരക ഗ്രന്ഥശാല ) 
താട്ടവ, വപ്പടി - 695 


- 


No 28 ) 6 


ലെനിൻ പുഞ്ചിരി 


ചിത്രങ്ങൾ : 


വി . എൽ. ഉഷക്കോവ 


വിവർത്തനം: ഓമന 


1 പാഞ്ചക്കാട്ടു സുബ്രഹ്മണ്യം 

സ്മാരക ഗ്രന്ഥശാല ) 
യാട്ടവ , കൂവപ്പടി - 6835 


പ്രോഗ്രസ്സ് പബ്ലിഷേഴ്സ് 

- മോസ്കോ 


ആരാണ് പ്രധാനി ? 


പ്ലാദിമിർ ഉല്യാനൊവ് എന്നായിരുന്നു ലെനിന്റെ യഥാർത്ഥ 
നാമധേയം. കുട്ടിക്കാലത്തു് വളോദ്യ എന്നാണു് എല്ലാവരും അദ്ദേഹത്തെ 
വിളിച്ചിരുന്നതു്. മറെറല്ലാ കുട്ടികളേയും പോലെ ബാലനായ വളോദ്യയും 
പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടു്: ഏററവും വലുതു് എന്താണു ? ഏററവും കൂടുതൽ 
ശക്തി ആർക്കാണു ? എല്ലാവരിലും പ്രധാനി ആരാണും? 

- എല്ലാക്കാര്യങ്ങളും സ്വയം കണ്ടുപിടിക്കാൻ വളോദ്യയ്ക്ക് ഇഷ്ടമായിരുന്നു. 
ഏററവും ശക്തി കുതിരയ്ക്കാണെന്നും അവൻ ആദ്യം കണ്ടുപിടിച്ചു . വണ്ടിയിൽ 
പൂട്ടിയാലുടൻ അതു അച്ഛനമ്മമാരേയും, സഹോദരീസഹോദരന്മാരേയും ത 
ന്നേയും ഒരുമിച്ച് വലിച്ചുകൊണ്ടു പോകും ! വണ്ടിക്കാരനായിരുന്നു ഏററവും 
പ്രധാനി . അയാൾ " "ഓടെടാ ! എന്നു പറഞ്ഞാൽ ഉടൻ കുതിര ഓടുകയായി . 

പിന്നീടു ” , സർക്കസ്സു കാണാൻ പോയപ്പോൾ വളോദ്യയ്ക്കു മനസ്സിലാ 
യി ആനയാണു് ഏററവും വലുതെന്നു . അതും ഒരു മലപോലെ വലുതായി 
രുന്നു. അതിന്റെ പുറത്തും ഒരു ചെറിയ വീടുതന്നെ ഉണ്ടു്, അതിനുള്ളിൽ 
വർണ്ണപ്പകിട്ടുള്ള ഉടുപ്പുകളണിഞ്ഞ കുരങ്ങന്മാരും! അവിടെ ഏററവും പ്രധാ 
നി വിദൂഷകൻ ആയിരുന്നു. എന്നാൽ ആർക്കും പേടി തോന്നിക്കുന്ന തൻറ 
തുമ്പിക്കൈകൊണ്ടും ആന അയാളെ പൊക്കിയെടുത്തു അകത്തേക്കു കൊണ്ടു 
പോയി. മറ്റുള്ളവരോടൊപ്പം വളോദ്യയും ഉറക്കെ ചിരിച്ചു . അല്ല , ഇയാളല്ല 
പ്രധാനി. 


ആനയേക്കാളും വലിയ ഒന്നുണ്ടെന്നും താമസിയാതെ വളോദ്യ കണ്ടുപി 
ടിച്ചു ആവിക്കപ്പൽ. അതു് കരയിലൂടെ നടക്കുകയില്ല , വെള്ളത്തിലൂടെ 
നീന്തുകയേയുള്ളൂ. അതും വാത്തകളേക്കാൾ ശക്തിയായി വെള്ളത്തിൽ ചിറ 
കുകൊണ്ടും തുഴയും, ആനയേക്കാൾ ശബ്ദത്തിൽ അണയ്ക്കും. 

- ഒരിക്കൽ ആവിക്കപ്പൽ കരയോടും അടുത്തു വന്നും ശക്തിയായി കൂവി. 
അതു കേട്ട് കുതിരകൾ വിരണ്ടു. എന്നാൽ വളോദ്യയ്ക്കു പേടി തോന്നിയില്ല , 
കാരണം ഒന്നിനേയും പേടിയില്ലാത്ത ജ്യേഷ്ഠൻ സാഷ് ഒപ്പമുണ്ടായിരുന്നു. 

- ആളുകൾ കപ്പലിൽ കയറി ഇരുന്നുതുടങ്ങി. എല്ലാവരും കയറി ഇരിക്കു 
ന്നതുവരെ കാക്കാൻ കപ്പലിനും ക്ഷമയില്ലായിരുന്നു. അതും ഒന്നു ചൂളം വി 
ളിച്ചു . ആളുകൾ ചെവി പൊത്തി. കപ്പൽ ഇളകി . അതു പട്ടണവും ഇളക്കി 
ക്കൊണ്ടുപോവുകയാണെന്നു തോന്നി. കപ്പലിനെ കരയോടും ബന്ധിക്കുന്ന 
വടം അഴിച്ചുമാറ്റാൻ മറന്നുപോയതാണു് അതിനു കാരണം. ജട്ടി മുഴുവൻ 
കുലുങ്ങി. ആളുകൾ ഓടുകയും മുറവിളികൂട്ടുകയും ചെയ്തു. നാവികർ വടം അ 
ഴിച്ചു മാററി . കപ്പൽ മുമ്പോട്ടു പോവുകയും പട്ടണം അവിടെത്തന്നെ അവശേ 
ഷിക്കുകയും ചെയ്തു. എല്ലാം മംഗളമായി കലാശിച്ചതിൽ ജനങ്ങൾ സന്തോ 
ഷിച്ചു . അവർ തൂവാലകൾ വീശി . പലരും പുഞ്ചിരിച്ചു . ചിലർ കരയുക 
പോലും ചെയ്തു. 

- കപ്പൽ വലുതായിരുന്നു. അതിൽ അനേകം മുറികളുണ്ടു്. ഓരോ മുറി 
കളിലും ഇരുന്നു ബണ്ണം ജാമും തിന്നുകൊണ്ടു് ചായ കുടിക്കാം - യഥാർത്ഥ 
സമോവാറിൽനിന്നു . 


t 1 ( 
പാക്കാം 

സ്മാരക ഗ്രLLശാല ) 
താട്ടവ , കൂവപ്പടി - 68354 


അമ്മ ചായ പകർന്നു. അച്ഛൻ പത്രം വായിച്ചുകൊണ്ടിരുന്നു. വളോദ്യ 
കുസൃതിയൊന്നും കാട്ടാതിരിക്കാൻ ചേച്ചി ആന്യ അടുത്തുതന്നെ ഇരിപ്പുണ്ടു 
അച്ഛന്റെ ചായക്കോപ്പയിലെ വെള്ളിക്കരണ്ടി മാത്രം " " ണീം - ണീം എന്നു 
ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. നിലം വിറയ്ക്കുന്നുണ്ടായിരുന്നു. വളോദ്യയ്ക്കു 
മുഷിഞ്ഞു . 

- എല്ലാവരും ചായ കുടിക്കുന്നതിൽ മുഴുകിയിരുന്നപ്പോൾ വളോദ്യ എ 
ണീററ്റ്, കപ്പൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതെങ്ങിനെയെന്നും ശ്രദ്ധിച്ചു തുട 
ങ്ങി . മനുഷ്യരുടെ ഉള്ളിലേതുപോലെ കപ്പലിന്റെ ഉള്ളിലും എന്തോ ഒന്നും 
തുടിക്കുന്നുണ്ടായിരുന്നു. ഒരു തുളയുണ്ടാക്കി കപ്പലിന്റെ ഉള്ളിലേക്കു നോക്കി 
യാൽ കൊള്ളാമെന്നും വളോദ്യ ആഗ്രഹിച്ചു . ഒരിക്കൽ വളോദ്യ ഒരു കളിക്കു 
തിരയുടെ വയർ തുറന്നു നോക്കിയിട്ടുണ്ടു്. വെറും സ്പ്രിംഗുകളും പഴന്തുണി 
കളും മാത്രമേ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ള. വളോദ്യ ചിന്താമഗ്നനായി : 
കപ്പലിൻറെ ഉള്ളിൽ എന്താണെന്നും അറിയാൻ മാർഗ്ഗമെന്ത് ? 

" " എന്താണു് ആലോചന ? സാഷ ചോദിച്ചു . 

വളോദ്യ സാഷയുടെ നെഞ്ചിൽ തല ചേർത്തുപിടിച്ച് ശ്രദ്ധിച്ചു : 
ടപ് _ ടപ്. 

" " അതു ഹൃദയമാണു”, വളോദ്യയെ അലട്ടുന്ന പ്രശ്നം എന്തെന്നു മന 
സ്സിലാക്കിയ സാഷ് പറഞ്ഞു. " " കപ്പലിന്റെ ഉള്ളിൽ എഞ്ചിനാണു ഉള്ളതു്. 

എഞ്ചിൻ ! അതും ഒന്നു കാണാൻ വളോദ്യയ്ക്ക് എന്താഗ്രഹമായിരുന്നു ! 

ക്യാബിനിൽനിന്നു പുറത്തുകടന്നും കപ്പൽത്തട്ടിൽ കടന്നുകൂടാൻ അവൻ 
പല തവണ ശ്രമിച്ചു . എന്നാൽ അപ്പോഴൊക്കെ " " അവിടെ അടങ്ങിയി 
രിക്കു ” ! പിരുപിരുപ്പൻ! എന്നു പറഞ്ഞുകൊണ്ടു് ആരെങ്കിലും അവനെ 
തിരിച്ചയയ്ക്കും. 

ഒരു പ്രാവശ്യം വളോദ്യ ഇരുമ്പുവാതിലിനടുത്തുവരെ ചെന്നു. ചൂടും 
ഭയങ്കരശബ്ദവും പുറത്തുവരുന്നതും അതിനുള്ളിൽനിന്നായിരുന്നു. ഇരുമ്പുകോ 
ണിയിലൂടെ താഴേക്കിറങ്ങാൻ അവനു് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കപ്പി 
ത്താൻ അവനെ വിലക്കി. 

" " എഞ്ചിൻമുറിയിൽ കടക്കാൻ പാടില്ല ! 
" " ഞാൻ ഒന്നു നോക്കിയിട്ടും ഉടൻ വരാം! 

" " പാടില്ല . അവിടെ എഴുതിയിരിക്കുന്നതു നോക്കു : " പ്രവേശനമില്ല ! 
ഞാൻപോലും അതിനുള്ളിൽ പോവുകയില്ല . കപ്പിത്താൻ ചുറ്റും നോക്കി 
യിട്ടും വിളിച്ചുചോദിച്ചു . " " ആരുടേതാണു് ഈ കുട്ടി ? 

- ചേച്ചി വന്നു വളോദ്യയെ പിടിച്ചുകൊണ്ടു പോയി . അവർ അമ്മ 
യോടും പരാതി പറഞ്ഞു . വളോദ്യയ്ക്കും വളരെനേരം സോഫയിൽ അടങ്ങിയി 
രിക്കേണ്ടിവന്നു. 

- രാത്രിയിൽ നിദ്ര വന്നു എല്ലാവരേയും തഴുകി . എല്ലാവരും കണ്ണടച്ചു . 
വളോദ്യ ഉറങ്ങിയതുപോലെ കിടന്നു . കുറച്ചു കഴിഞ്ഞു ഉറക്കത്തെ പറ്റിച്ചു് 
അവൻ മെല്ലെ പുറത്തു കടന്നു കപ്പൽത്തട്ടിലെത്തി. 


തല 


ഇത്തവണ അവനെ തടയാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല . ക 
പ്പൽത്തട്ടിലെ യാത്രക്കാർപോലും കെട്ടുകളുടേയും പെട്ടികളുടേയും പുറത്തു 
തല ചായ്ച്ച് ഉറങ്ങിക്കഴിഞ്ഞു. കരകളിൽ ചെന്നിടിക്കുന്ന വൻ ഓളങ്ങൾ 
സൃഷ്ടിച്ചുകൊണ്ടും കപ്പൽ നദിയിലൂടെ പാഞ്ഞുകൊണ്ടിരുന്നു. കപ്പലിൻറ 
- ഉള്ളിൽ വളരെ അടിയിലായി എന്തോ ഒന്നും ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുക 
യും ചെയ്യുന്ന ശബ്ദം രാത്രിയുടെ നിശ്ശബ്ദതയിൽ വ്യക്തമായി കേട്ടു. അതു 
എഞ്ചിനായിരുന്നു. അങ്ങ് അടിയിൽ ഇരുന്നു അതു ഞെരുങ്ങുകയാണെന്നു 
തോന്നി. ചിലപ്പോൾ അതു പെട്ടെന്നും ഒന്നു തിരിയും . ഉടൻതന്നെ കപ്പൽ 
മുഴുവൻ ശക്തിയായി കുലുങ്ങുകയും കപ്പലിന്റെ മുൻവശത്തുള്ള മണി താനെ 
അടിക്കുകയും ചെയ്യും. 
- കപ്പലിന്റെ മേൽത്തട്ടിൽനിന്നും വളോദ്യ താഴത്തെ തട്ടിലേക്കും ഇറ 
ങ്ങി . കപ്പലിന്റെ ഒത്ത നടുക്കാണും അവൻ എത്തിയത്. അവിടെ ഒരു വ 
ലിയ കറുത്ത കുഴൽ ഉയർന്നു നിന്നിരുന്നു. അസഹ്യമായ ചൂട് അനുഭവപ്പെട്ടു. 
അവിടെ എല്ലാം ചുട്ടുപൊള്ളുന്നതായിരുന്നു, പിടിച്ച് ഇറങ്ങാനുള്ള അഴി 
കൾ പോലും . പെട്ടെന്നു വളോദ്യ ഒരു വെളിച്ചം കണ്ടു. പാതിതുറന്ന ഒരു 
അഴിവാതിലിലൂടെയാണു് അതു് താഴെനിന്നും പുറത്തേക്കു വന്നതു്. 

- വളോദ്യ എത്തിവലിഞ്ഞു താഴേയ്ക്കു നോക്കി. മേലോട്ടുയരുന്ന ചൂടുകാ 
ററു തട്ടി വളോദ്യയുടെ മുടി ഉലഞ്ഞു. എഞ്ചിൻ ശ്വാസോച്ഛ്വാസം ചെയ്യു 
ന്നതു് ഇങ്ങിനെയാണു” ! ഭയം കീഴടക്കി വളോദ്യ എഞ്ചിൻ സൂക്ഷിച്ചുനോ 


വ 


ക്കി . കൂറ്റനായ കറുത്ത എഞ്ചിൻ ഒരു ആനയെപ്പോലിരുന്നു. പക്ഷെ ആന 
യേക്കാൾ വളരെ വലുതായിരുന്നു. അതു് അഗാധമായ ഒരു കിണററിൽ കിട 
ക്കുകയാണെന്നു വളോദ്യയ്ക്കു തോന്നി. അതും വലിയ ഉരുക്കുകൈകൾ ശബ്ദ 
ത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരുന്നു. 

കപ്പലിന്റെ ശക്തി നിലകൊള്ളുന്നതും അവിടെയാണു . 

എഞ്ചിൻ കപ്പലിനെ എങ്ങിനെ ചലിപ്പിക്കുന്നു? ആദ്യം വളോദ്യയ്ക്ക് 
അതു മനസ്സിലായില്ല . പെട്ടെന്നും താഴെ ഒരു മനുഷ്യൻ നില്ക്കുന്നതും വളോദ്യ 
കണ്ടുപിടിച്ചു . അയാൾ എണ്ണ പുരണ്ട ഒരു ഷർട്ടും തൊപ്പിയും ധരിച്ചിരുന്നു. 
അയാളുടെ ഒരു കയ്യിൽ നീണ്ട വാലുള്ള ഒരു ചായപ്പാത്രവും മറേറ കയ്യിൽ 
എണ്ണമയമുള്ള ഒരു തുണിയും ഉണ്ടായിരുന്നു. 

ഉദാരനായ ഒരു യജമാനനെപ്പോലെ അയാൾ എഞ്ചിനും കുടിക്കാൻ കൊടു 
ത്തുകൊണ്ടിരുന്നു. കുടിപ്പിച്ചിട്ടും സൂക്ഷിച്ചുനോക്കി തുളുമ്പിയ തുള്ളികൾ കനം 
കുറഞ്ഞ തുണികൊണ്ടും അയാൾ ഭംഗിയായി തുടച്ചു മാററി . ശരിക്കു കാണാ 
നായി വളോദ്യ ഇരുമ്പുവാതിലിൽ ചാരിനിന്നു. അതും ഞരങ്ങി. താഴെയുള്ള 
മനുഷ്യൻ വിയർപ്പുകൊണ്ടും തിളങ്ങുന്ന മുഖം ഉയർത്തി. അയാൾക്കു വല്ലാ 
തെ ഉഷ്ണിക്കുന്നുണ്ടായിരുന്നു. 

അസമയത്തു , മററുള്ളവരെല്ലാം ഉറങ്ങുന്ന നേരത്തു്, തന്നെ കാണാൻ 
വന്ന ബാലനോടു് എഞ്ചിൻ യജമാനൻ കോപിച്ചില്ല . 

അയാൾ സൗമനസ്യത്തോടെ പുഞ്ചിരിക്കുകയും തല കുലുക്കുകയും 
ചെയ്തു. 

- തന്നെ എഞ്ചിൻ അനുസരിക്കുന്നുണ്ടെന്നു കാണിക്കാനെന്നവണ്ണം അ 
യാൾ തമാശയായി അതിന്റെ പുറത്തു കൊട്ടകയും എന്തോ പറയുകയും 


ചെയ്തു. 


എന്നാൽ എഞ്ചിൻ ഇരമ്പൽകൊണ്ടും വളോദ്യയ്ക്കും അയാൾ പറഞ്ഞ 
തു കേൾക്കാൻ കഴിഞ്ഞില്ല . അവൻ ചോദിച്ചു : 

" " നിങ്ങൾ ആരാണും? 

" " അതു തൊഴിലാളിയാണു” , മെക്കാനിക്ക്, സാഷയാണു മറുപ 
ടി പറഞ്ഞതു്. സാഷ ശബ്ദമുണ്ടാക്കാതെ വളോദ്യയുടെ പിന്നാലെ നടക്കുന്നു 
ണ്ടായിരുന്നു. തന്റെ അനുജൻ എന്നന്വേഷിച്ചു എങ്ങോട്ട് പോവുകയാണ 
ന്നും അറിയാനായിരുന്നു സാഷ പിന്നാലെ ചെന്നതു്. 

- "" സാഷ , അങ്ങോട്ടു നോക്കൂ ! താഴെ നില്ക്കുന്ന ഉല്ലാസവാനും ധീരനു 
മായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും വളോദ്യ സാഷയുടെ ചെവിയിൽ 
ഉറക്കെ പറഞ്ഞു. " " ഞാൻ കണ്ടുപിടിച്ച ! 

"" ഏററവും പ്രധാനി ആരെന്നു , അല്ലേ ? ഗംഭീരമായി ! ഇനി നമുക്കും 
പോയി ഉറങ്ങാം , എന്നു പറഞ്ഞുകൊണ്ടു് സാഷ അനുജനെ കൈക്കു പിടി 
ച്ച് കൊണ്ടുപോയി . 

വളോദ്യ എതിർത്തില്ല . അവനും തൃപ്തിയായിരുന്നു. കണ്ടുപിടിക്കാൻ 
ആഗ്രഹിച്ചതു് താൻ കണ്ടുപിടിച്ചുകഴിഞ്ഞു . തന്നത്താൻ കണ്ടുപിടിച്ചു . 


കാല്പാടുകൾ 


ഒരിക്കൽ വളോദ്യയും ജ്യേഷ്ഠൻ സാഷയും കാട്ടിലൂടെ നടക്കുകയായിരു 
ന്നു . ഏതോ ഒരു മനുഷ്യന്റെ അവ്യക്തമായ കാല്പാടുകൾ അവർക്കു മാർഗ്ഗദർ 
ശനം നൽകി . ആ മനുഷ്യന്റെ പാദങ്ങൾക്കടിയിൽപ്പെട്ട് ചരിഞ്ഞ പുല്ലുകൾ 
അതിനകംതന്നെ നിവർന്നുകഴിഞ്ഞിരുന്നു. പാദങ്ങൾ മണ്ണിലുണ്ടാക്കിയ ചെറു 
കുഴികൾ ഇലകളും മുള്ളകളും വീണു നികന്നു. ചിലയിടങ്ങളിൽ അയാൾ 
ഉപേക്ഷിച്ചുപോയ സാധനങ്ങളും അടയാളങ്ങളും നോക്കി മാത്രമേ അയാൾ 
കടന്നുപോയ വഴി ഏതെന്നുംഊഹിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നുള്ള. തെളി 
ച്ചെടുത്ത ഒരു ഉറവയുടെ മുകളിലായി മരത്തോലുകൊണ്ടുണ്ടാക്കിയ ഒരു കോ 
പ്പ് തൂക്കി വച്ചിരുന്നു. ആർക്കു വേണമെങ്കിലും വെള്ളം കുടിക്കാം. ഒരു ചെ 
റിയ വെള്ളച്ചാലിനു കുറുകെ രണ്ടു തടിക്കഷണങ്ങൾ ഇട്ടിരുന്നു. നനയാതെ 
കടന്നുപോകാം. കാററത്തു ഒടിഞ്ഞു തൂങ്ങിക്കിടന്ന ഒരു ഓക്കുമരക്കൊമ്പു 
അയാൾ വഴിയിൽനിന്നും നീക്കം ചെയ്തിരുന്നു. 

- സാഷയുടെ മുഖം മ്ലാനമായി. നടപ്പ ലാഭിക്കാൻവേണ്ടി ഫോറസ്റ്ററുടെ വീ 
ട്ടിലേയ്ക്കു നയിക്കുന്ന ഒരു കുറുക്കുവഴിയെ പോകാനാണു സാഷ ഉദ്ദേശിച്ചതു്. 
എന്നാൽ ഇപ്പോൾ വഴി തെററിയിരിക്കുന്നു. കൂ ൺ ശേഖരിക്കാനായി കാട്ടി 


ലെത്തിയ ഉല്യാനോവ് കുടുംബം താമസിച്ചിരുന്നതും ഫോറസ്റ്ററുടെ വീട്ടി 
ലാണു . 


- " " ഒടുവിൽ അവിടെ എത്തിച്ചേരുമെന്നു എനിക്കറിയാം, : സാഷ വി 
ചാരിച്ചു . " "പക്ഷെ കൊച്ചുകുട്ടിയായ വളോദ്യ നടന്നു നടന്നും ക്ഷീണിക്കും. 
ഉൽക്കണ്ഠയോടെ സാഷ അനുജനെ നോക്കി . 

എന്നാൽ കാട്ടിലെ ചൂടേററു വിയർത്തു ക്ഷീണിച്ച വളോദ്യ പുഞ്ചി 
രിക്കുന്നതാണു് സാഷ കണ്ടതു് . സാഷയ്ക്കും അത്ഭുതം തോന്നി. 

" " എന്താണു് ഇത്ര സന്തോഷം ? സാഷ് ചോദിച്ചു . " " ഇത്ര രസകര 
മായി എന്താണ് ഇവിടെ ഉള്ളതും ? 

" " ചേട്ടൻ ഒന്നും കാണുന്നില്ലേ ? വളോദ്യ കണ്ണിറുക്കിക്കൊണ്ടും ചോ 
ദിച്ചു . " " നമുക്കു മുമ്പെ വളരെ നല്ല ഒരു മനുഷ്യൻ കടന്നു പോയതു് എത്ര 
നന്നായി ! വഴിയിൽ അയാൾ എന്തെല്ലാം നല്ല കാര്യങ്ങളാണു ചെയ്തുവച്ചി 
രിക്കുന്നതു് ! 

- സാഷ സ്തംഭിച്ചു നിന്നുപോയി. ബാലസഹജമല്ലാത്ത ഇത്തരം ചിന്ത 
കൾ ഈ ചെറിയ കുട്ടിക്കും എങ്ങിനെ ഉണ്ടായി ? സാഷയ്ക്കും തെല്ലൊരു കുററ 
ബോധം തോന്നി - അനുജന്മാരെ നാം എപ്പോഴും ഉള്ളതിലും ചെറുതായിട്ടാ 
ണു കാണുന്നതു്. 

സാഷ് അനുജനെ കെട്ടിപ്പിടിച്ചു . കുറെ ആലോചിച്ചതിനുശേഷം അ 
ദ്ദേഹം വളോദ്യയോടു പറഞ്ഞു : " "അതെ , വളോദ്യ . സൽപ്രവൃത്തികളുടെ 
കാല്പാടുകൾ അവശേഷിപ്പിച്ചുകൊണ്ടുവേണം ജീവിതം തരണം ചെയ്യാൻ. 

- ഈ വാക്കുകൾ അനുജന്റെ മനസ്സിൽ നല്ലപോലെ പതിഞ്ഞു . 


ലെനിൻ പുഞ്ചിരി 


ലെനിന്റെ പത്നിയും സുഹൃത്തുമായിരുന്ന നദേഷ°ദ കൊൺസ്തന്തീനൊ 
വന ഗ്രൂപ്പ്ലേയ പയനിയർമാർക്കും അയച്ച കത്തുകളിലൊന്നിൽ ഇങ്ങിനെ 
എഴുതിയിരുന്നു: 


? 


ശ്രീപാഞ്ചക്കാട്ട സുബ്രഹ്മണ്യ 

ാരകഗ്രശാല ) 
അത്താട്ടവ , കൂവപ്പടി - 6835 


" " സർഗേയ് മിറോനാവിച്ച് കീറൊവിന്റെ സ്വദേശമായ വ്യാ 
ത്കയിലെ പയനിയർമാർ തങ്ങളുണ്ടാക്കിയ ആദ്യത്തെ ഉപഹാരങ്ങൾ 
1922 - ൽ ലെനിൻ രോഗംമൂർച്ഛിച്ച ഗോർക്കിയിൽ താമസിക്കുമ്പോൾ അ 
ദ്ദേഹത്തിനും അയച്ചുകൊടുക്കുകയുണ്ടായി . തങ്ങൾ വരച്ച ചിത്രങ്ങളും, പൂക്ക 
ളും മററു് ചില്ലറ വസ്തുക്കളുമായിരുന്നു അവ . മുകളിലത്തെ നിലയിൽ ലെനി 

ന്റെ മുറിയുടെ തൊട്ടടുത്തുള്ള വലിയ മുറിയിൽ ഞാൻ അവ വച്ചു . അതിന 
ടുത്തുകൂടി കടന്നുപോകുമ്പോഴെല്ലാം ലെനിൻ അവയെ നോക്കി പുഞ്ചിരിക്കു 
ക പതിവായിരുന്നു. 

ഗോർക്കിയിൽ ലെനിൻ താമസിച്ചിരുന്ന വസതി ഇപ്പോൾ ഒരു മ 
സിയമാണു്. ഒരിക്കൽ പയനിയർമാരോടൊപ്പം ഞാൻ അവിടം സന്ദർശിച്ചു . 
കുട്ടികൾ ആ ഉപഹാരങ്ങൾ അവിടെ കണ്ടു. അവരിൽ പലരും അവ നോ 
ക്കി പരിഹസിച്ചു ചിരിച്ചു . തീരെ വിലപിടിപ്പില്ലാത്ത വെറും സാധാരണ 
വസ്തുക്കളായിരുന്നു അവ . മരത്തൊലിച്ചട്ടയുള്ള ഒരു ആൽബം ചൂണ്ടിക്കാണി 
ച്ചുകൊണ്ടും ഒരു കുട്ടി പറഞ്ഞു : 

- : " ലെനിൻ പുഞ്ചിരിച്ചതും എന്തിനെന്നും ഇപ്പോൾ എനിക്കു മനസ്സി 
ലായി. ഇത്തരം ഉപഹാരങ്ങൾ കണ്ടാൽ ലെനിൻ എങ്ങിനെ ചിരിക്കാതി 
രിക്കും ! 

എന്നാൽ സത്യം അതായിരുന്നില്ല . അവന്റെ നിഗമനം തെററായിരു 
ന്നു . ആ ഉപഹാരങ്ങൾ കാണുന്നതും ലെനിനു സന്തോഷപ്രദമായിരുന്നു എന്നാ 
ണു് കൂപ്സ്ത്രയ പറഞ്ഞതു്. അത്ര ഭംഗിയായിട്ടല്ലെങ്കിലും കുട്ടികൾ സ്വന്തം 
കൈകൾകൊണ്ടും നിർമ്മിച്ച വസ്തുക്കളായിരുന്നു അവ . അതുകൊണ്ടുതന്നെ 
ലെനിനും അവ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവയായിരുന്നു. 

- ഭംഗിയും വിലപിടിപ്പുമുള്ള ഉപഹാരങ്ങൾ എത്രവേണമെങ്കിലും കടക 
ളിൽ വാങ്ങാൻ കിട്ടും . എന്നാൽ സ്വന്തം അദ്ധ്വാനം ഉൾക്കൊള്ളുന്ന ഇത്തരം 
ഉപഹാരങ്ങൾ എത്ര പണം കൊടുത്താലും കിട്ടുകയില്ല . സ്നേഹത്തിൻറെ പ്ര 
തീകങ്ങളാണു് അവ. മുമ്പ് തസാർചക്രവർത്തി ആളുകളെ നാടുകടത്താൻ 
ഉപയോഗിച്ചിരുന്ന വിദൂരസ്ഥിതമായ വ്യാത്°കയിൽ എവിടെയോ, ഇപ്പോൾ 
തന്നെ സ്നേഹിക്കുകയുംതന്നെപ്പറ്റി വിചാരിക്കുകയും തന്റെ ലക്ഷ്യത്തിനോ 
ടു കൂറുപുലർത്തുകയുംചെയ്യുന്ന പയനിയർ ബാലികാബാലന്മാർ ഉണ്ടെന്നും, 
ഉരച്ചുമിനുക്കാത്ത ആ വസ്തുക്കൾ ലെനിനും ഉറപ്പുകൊടുത്തു . 

- വ്യാത്കയിലെ പയനിയർമാർ ഉപഹാരങ്ങളോടൊപ്പം അയച്ചിരുന്ന 
കത്തും ലെനിനും വളരെയേറെ സന്തോഷം നൽകി. 


11 


ഈ കുട്ടികൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരായി വളർന്നുവരുമെന്നും അദ്ദേഹം 
വിശ്വസിച്ചു . 


| (പാഞ്ചക്കാട്ട സുബ്ര ജ 

സ്മാരക ഗ്രന്ഥശാല ) 
നയോട്ടവ , കൂവപ്പടി - 68354. 


പ്രിയപ്പെട്ട 
ലെനിൻ 
അപ്പുപ്പന്ത് 
! 
- അങ്ങയുടെ 
പ്രിയനാമം 
വഹിക്കുന്ന 
അനാഥമന്ദിരത്തിലെ 
തൊഴിലാളി 
ശിശു ക്കളായ 
ഞങ്ങൾ 
അങ്ങു 
തുടങ്ങി 
വച്ച കമ്മ്യൂണിസ്റ്റ് 
നിർമ്മാണമെന്ന 
ലക്ഷ്യം 
മുന്നോട്ടു 
കൊണ്ടു 
പോ കാൻ 
വേ ണ്ടി അങ്ങയുടെ 
എല്ലാ 
അനു 
ശാസന 
ങ്ങളും 
ശ്രീ ഷാന്തി 
യാ 
പഠിക്കുന്നതാണ് 
. അദ്ധ്വാനിക്കുന്ന 
ജനങ്ങളുടെയും 
എല്ലാ 
തൊഴിലാളി 
ശിശുക്കളുടെയും 
സന്തുഷ്ടിക്കുവേണ്ടി 
യും 
അങ്ങയുടെ 
സമരത്തിപ്പറി 
ഞങ്ങൾ 
പഠിക്കുന്നതാണ് 
. 


ദുർഗ്രഹമായ കത്ത് 


ലെനിൻ തന്റെ സുഹൃത്തുക്കൾക്കും സഖാക്കൾക്കും ബന്ധുക്കൾക്കും പരി 
ചയക്കാർക്കും എഴുതിയതും തൊഴിലാളികൾക്കും കർഷകർക്കും എഴുതിയതുമായ 
എല്ലാ കത്തുകളും ഒരിടത്തും ശേഖരിച്ച് സൂക്ഷിച്ചിട്ടുണ്ടു്. മോസ്ക്കോയുടെ 
ഹൃദയഭാഗത്തു , മോസ്കോയുടെ സ്ഥാപകൻ സ്മാരകത്തിനടുത്തായി സ്ഥി 
തിചെയ്യുന്ന ഒരു വലിയ കെട്ടിടത്തിലുള്ള പ്രത്യേകം ഒരു ഇൻസ്റ്റിറ്റൂട്ടിൽ 
ആണു് അവ സൂക്ഷിക്കുന്നതു്. ആ കത്തുകൾ ഇപ്പോൾ രാഷ്ട്രത്തിന്റെ പൊതു 
സ്വത്താണു . 

പണ്ഡിതന്മാർ അവയെപ്പററി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. 
ലെനിൻ എഴുതിയ ഓരോ വാക്കും ആർക്കും എങ്ങോട്ട് എപ്പോൾ എഴുതിയ 
താണെന്നും അതെഴുതാനിടയാക്കിയ സന്ദർഭം ഏതായിരുന്നുവെന്നുംഇപ്പോൾ 
നമുക്കറിയാം . 

എന്നാൽ അക്കൂട്ടത്തിൽ തികച്ചും അസാധാരണമായ ഒരു കത്തുണ്ടു്. 
വെളുത്ത ബർച്ചമരത്തൊലിയിൽ കറുത്ത മഷികൊണ്ടും എഴുതിയ ആ കത്തു 
കൗതുകകരമായ ഒരു ചിത്രം പോലെയാണു് ഇരിക്കുന്നതു്. അക്ഷരങ്ങൾക്കു 
പകരം ആ കത്തിലുള്ളതും മനുഷ്യരുടേയും മൃഗങ്ങളുടേയും വൃക്ഷങ്ങളുടേയും 
മററും രൂപങ്ങളാണു്. 


- 1 5 


- പന്ത്രണ്ടു വയസ്സുള്ളപ്പോൾ വളോദ്യ ഉല്യാനോവ് എഴുതിയതാണു് ആ 
കത്തും. മാതാപിതാക്കളോടൊപ്പം സിംബീർസ്സിൽ ( ഉല്യാനാവസ°ക്ക്) 
നിന്നും ഒറെൻബുർഗ്ഗിലേക്കു താമസം മാററിയ ബോറീസ് ഫർമക്കോവ്സ്ത്രി 
എന്ന സഹപാഠിക്കാണും വളോദ്യ ആ കത്തയച്ചതു്. 

റെഡ് ഇൻഡ്യാക്കാരെപ്പോലെ " " ടോട്ടെമിക് രീതിയിൽ, അതായതു 
ചിഹ്നങ്ങളുപയോഗിച്ച്, കത്തുകൾ കൈമാറണമെന്നും പിരിയാൻ നേരത്തു 
ആ ചങ്ങാതികൾ തീരുമാനിച്ചു . അതു കൂടുതൽ രസകരമായി അവർക്കു 
തോന്നി. പോരെങ്കിൽ അവർക്കും തങ്ങളുടെ കൊച്ചുകൊച്ചു രഹസ്യങ്ങളും 
ഉണ്ടായിരുന്നു. 

ഉല്യാനൊവ് കുടുംബവും ഫർമക്കോവ്സ്സി കുടുംബവും തമ്മിൽ കൈ 
മാറിയിട്ടുള്ള എഴുത്തുകളുടെ കൂട്ടത്തിലാണു് ആ അസാധാരണകത്തും ഉണ്ടാ 
യിരുന്നതു്. ആ കത്തു് അയയ്ക്കുമ്പോൾ ഇലിയ നിക്കൊലായെവിച്ച് ഉല്യാ 
നൊവ് ഇങ്ങിനെ എഴുതിയിരുന്നു: " " ബോറീസ് തനിക്കും എഴുതാമെന്നും 
പറഞ്ഞ കത്തു പ്രതീക്ഷിച്ചിരിക്കുകയാണു വളോദ്യ . അത്ര മാത്രം . 
- ടെക്നിക്കൽ സയൻസിൽ ക്യാൻഡിഡേററു ഡിഗ്രിയുള്ള പി . ഇ 
സ്മിനും ദുർഗ്രഹമായ ആ കത്തിൽ താല്പര്യം തോന്നി . ചിത്രങ്ങൾ സങ്കേത 
മാക്കി പുരാതന റെഡ് ഇൻഡ്യാക്കാർ രചിച്ചിട്ടുള്ളതും അതിനകം ഗവേഷ 
കർക്കും അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളതുമായ കത്തുകളുമായി അദ്ദേഹം 
വളോദ്യയുടെ കത്തും താരതമ്യപ്പെടുത്തി നോക്കി. അതിന്റെ ഫലമായി ദുർ 
ഗ്രഹമായ ആ കത്തു വായിക്കാൻ അദ്ദേഹത്തിനു കഴിഞ്ഞു . കത്തിൽ വര 
ച്ചിരുന്ന സമോവാർ , കൊക്കു ” , പുഴ, തവള മുതലായവ റെഡ് ഇൻഡ്യാക്കാ 
രായി കളിക്കുമ്പോഴുള്ള വളോദ്യയുടേയും കൂട്ടുകാരുടേയും കളിപ്പേരുകളായിരു 
ന്നുവെന്നാണു ഇസ്തിന്റെ നിഗമനം. മേല്പറഞ്ഞ സാധനങ്ങളിൽനിന്നു 
തുടങ്ങി കുളത്തിൽ നിൽക്കുന്ന കറുത്ത താടിക്കാരനായ ഒരു മനുഷ്യൻ അടു 
ത്തു് അവസാനിക്കുന്ന വരകൾ കാണിക്കുന്നതു് ആ കുട്ടികൾ എല്ലാവരും ആ 
മനുഷ്യനോട് എന്തോ അപേക്ഷിക്കുകയാണെന്നാണു . കുട്ടികൾ അയാ 
ളോടും ആവശ്യപ്പെടുന്നതും എന്താണു ? 

- ചിത്രത്തിന്റെ താഴെ ആയുധമേന്തിയ ആറു മനുഷ്യരും, ഒരു കരടിയും 
ആകാശത്തു ഒരു പക്ഷിയും അവയ്ക്കടുത്തായി ഒരു കഷണം സോസേജിൻറ 
മുകളിലേക്കും കുനിച്ചുപിടിച്ച , തുറന്ന വായോടുകൂടിയ ആറു മുഖങ്ങളും, വെ 
ള്ളം കുടിക്കാനുള്ള ഒരു പാത്രവും തീററസാധനങ്ങൾ വച്ച ഒരു പിഞ്ഞാണ 
വും ഉണ്ടായിരുന്നു. വേട്ടയാടി കളിച്ചു ക്ഷീണിച്ച കുട്ടികൾ മുതിർന്ന മനുഷ്യ 
നോടു പറഞ്ഞതും ഇതാണു്: " " ഞങ്ങൾക്കു വിശക്കുന്നു, കുളി മതിയാക്കി വേ 
ഗം വീട്ടിലേക്കു വന്നു ഞങ്ങൾക്കും ആഹാരം തരൂ . കുട്ടികൾക്കും തിന്നാൻ 
കൊടുത്തില്ലെങ്കിൽ എന്തുപറ്റും എന്നാണു കത്തിന്റെ മുകളിൽ വലതുവശ 
ത്തു വരച്ചിരിക്കുന്ന പടം കാണിക്കുന്നതു : ഞങ്ങൾക്കു തിന്നാൻ തന്നില്ലെ 
ങ്കിൽ ഞങ്ങൾ മരിച്ചുപോകും ! 

- വളോദ്യ എഴുതിയ ടോട്ടെമിക് സന്ദേശത്തിന്റെ ഏറ്റവും നല്ല ഒരു 
വ്യാഖ്യാനമാണു് ഇതെന്നു തോന്നുന്നു. 


16 


ഉള്ളടക്കം 


. 


. 


. 


2 


. 
. 


. 
. 


. 
. 


. 
. 


. 


. 


. 


ആരാണും പ്രധാനി ? 
കാല്പാടുകൾ . . . 
ലെനിൻ പുഞ്ചിരി 
ദുർഗ്രഹമായ കത്തു 


Н . Богданов 


УЛЫБКА ИЛЬИЧА 


На языке малаялам 


Перевод сделан по книгам 

Н . Богданова: 
« Улыбка Ильича » и « След человека » 

Издательство « Малыш» , 1974 г. 


©) Феј09 по егоифо 10608go . 
со 90° o_ 691co9°mu° 1978 


70802 - 149 


. 


o14010 -78 - 739 - 17 


